Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV ( N )/634/2018- 20 


കേരള സർക്കാർ 
Government of Kerala 

2019 


सत्यमेव जयते 


GOVERNN 


കേരള 


ള സർക്ക 


NMENT OF 


ാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 8 ) 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2019 ഒക്ടോബർ 8 
8th October 2019 

1195 കന്നി 22 
22nd Kanni 1195 


നമ്പർ 


Vol. VIII ) 


No. 


Thiruvananthapuram , 

Tuesday 


1941 ആശ്വിനം 16 
16th Aswina 1941 


PART III 
Education Department 


നോട്ടിഫിക്കേഷൻ 


( 1) 


നമ്പർ ഡി3 -1458/2017/ സി . റ്റി. ഇ . 


2019 ഏപ്രിൽ 9. 


നമ്പർ ഡി3- 6705/2018 / സി . റ്റി. ഇ . 


2019 ജനുവരി 21. 


സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 2017 നവംബർ 
മാ സ ത്തിൽ നട ത്തിയ ഡിപ്ലോമ ബയോ മെ ഡി ക്ക ൽ 
എഞ്ചിനീയറിംഗ് പരീക്ഷ യിൽ സർക്കാർ പോളിടെക്നിക് 
കോളേജ്, വെച്ചു ച്ചിറ നിന്നും 14240103 രജിസ്റ്റർ നമ്പർ 
പകാരം പാസായ ശീമതി രേഷ്മ രാജ്, കെ . ആർ. 
എന്നവർക്ക് നൽകിയ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു. 
മേൽപ്പറഞ്ഞ സർട്ടിഫിക്കറ്റ് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ 
അത് സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം- 40 
എന്ന വിലാസത്തിൽ അയച്ചുതരുവാൻ താല്പര്യപ്പെടുന്നു . 


-- സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 2004 ഏപ്രിൽ 
മാസത്തിൽ നടത്തിയ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ 
പരീ ക്ഷ യിൽ സർക്കാർ പോളി ടെ ക് നിക്ക് കോളേജ്, 
- വെണ്ണിക്കുളം- ൽ നിന്നും 81011008 രജി സ്റ്റർ നമ്പർ 
പ്രകാരം പാസായ ശ്രീ . മാത്യു വി . ഐസക് എന്ന ആൾക്ക് 
നൽകിയ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു. 
മേൽപ്പറഞ്ഞ സർട്ടിഫിക്കറ്റ് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ 
അത് സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം-40 
എന്ന വിലാസത്തിൽ അയച്ചുതരുവാൻ താല്പര്യപ്പെടുന്നു . 


- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പര സ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്. 


-- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പര സ്യ തീ യതി മുതൽ ഒരു 
മാസത്തിനകം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്. 


Gaz . No. 40 /2019 /DTP (Education ). 


251 


8th OCT. 2019) 


EDUCATION DEPARTMENT 


നമ്പർ ഡി6- 3181/ 2019. 


2019 ആഗസ്റ്റ് 14 . 


നമ്പർ ഡി3 - 51512019 . 


| 2019 സെപ്റ്റംബർ 2. 


സാങ്കേ തിക പരീക്ഷാ കൺ കോ ളർ 1995 ഏപ്രിൽ 
മാസത്തിൽ നടത്തിയ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ 
പരീക്ഷയിൽ ശ്രീരാമ പോളിടെക്നിക്ക് കോളേജ്, തൃപ്പയാറിൽ 
നിന്നും 16585 എന്ന രജിസ്റ്റർ നമ്പർ പ്രകാരം പാസായ 
ജോജി, യു . വി . എന്ന ആൾക്ക് നൽകിയ ഡിപ്ലോമ 
സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു . മേൽപ്പറഞ്ഞ 
സർട്ടിഫിക്കറ്റ് ആർക്കെങ്കിലും കിട്ടിയിട്ടു ണ്ടെ ങ്കിൽ അത് 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം-40 എന്ന 
വിലാസത്തിൽ അയച്ചുതരുവാൻ താല്പര്യപ്പെടുന്നു . 

- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പര സ്യ തീ യതി മുതൽ ഒരു 
മാസത്തിനകം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്. 


സാങ്കേ തിക പരീക്ഷാ കൺ ട്രോ ളർ 2010 ഏപ്രിൽ 
മാ സ ത്തിൽ നട ത്തിയ കംപട്ടർ എഞ്ചി നീ യ റിംഗ് 
പരീക്ഷ യിൽ സർക്കാർ പോളി ടെ ക് നിക് കോളേജ്, 
നെയ്യാറ്റിൻകര നിന്നും 87280009 എന്ന രജിസ്റ്റർ നമ്പർ 
പ്രകാരം പാസായ ശ്രീ . അനൂപ്, എ . എസ്. എന്ന ആൾക്ക് 
നൽകിയ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു . 
മേൽപ്പറഞ്ഞ സർട്ടിഫിക്കറ്റ് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ 
അത് സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം- 40 
എന്ന വിലാസത്തിൽ അയച്ചുതരുവാൻ താല്പര്യപ്പെടുന്നു . 

പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പര സ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്. 


നമ്പർ ഡി4-4088/ 2019. 


2019 ആഗസ്റ്റ് 26. 


സാങ്കേതിക പരീക്ഷാ കൺ ടാ ളർ 2016 ഏപിൽ 
മാസ ത്തിൽ നട ത്തിയ സിവിൽ എഞ്ചി നീ യ റിംഗ് 
ഡിപ്ലോമ പരീക്ഷയിൽ ആലപ്പുഴ കാർമൽ പോളിടെക്നിക്കിൽ 
നിന്നും 13010137 എന്ന രജിസ്റ്റർ നമ്പർ പ്രകാരം പാസായ 
ശ്രീമാൻ അനന്തകൃഷ്ണൻ, റ്റി . എന്ന ആൾക്ക് നൽകിയ 
ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു . മേൽപ്പറഞ്ഞ 
സർട്ടിഫിക്കറ്റ് ആർക്കെ ങ്കിലും കിട്ടിയിട്ടു ണ്ട ങ്കിൽ അത് 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം- 40 എന്ന 
വിലാസത്തിൽ അയച്ചുതരുവാൻ താല്പര്യപ്പെടുന്നു . 


നമ്പർ സി3 - 5309/ 2019 . 

2019 സെപ്റ്റംബർ 20. 
- സാങ്ക തിക പരീക്ഷാ കൺ കോ ളർ 2 001 ജൂൺ 
മാസ ത്തിൽ നട ത്തിയ കെ . ജി . ടി . ഇ . ടെല റി ങ് , 
എംബ്രോയിഡറി, നീഡിൽ വർക്ക് പരീക്ഷയിൽ 18199 എന്ന 
രജിസ്റ്റർ നമ്പർ പ്രകാരം പാസായ നിനു മോൾ, ഒ . യു . 
എന്നവർക്ക് നല്കിയ കെ . ജി . സി . ഇ . സർട്ടിഫിക്കറ്റ് 
നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു. ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് 
കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, 
തിരുവനന്തപുരം- 40 എന്ന വിലാസത്തിൽ അയച്ചുതരുവാൻ 
താല്പര്യപ്പെടുന്നു . 

- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പര സ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്. 


- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പര സ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്. 


സാങ്കേതിക പരീക്ഷാ 
കൺട്രോളറുടെ കാര്യാലയം, 
കൈമനം, തിരുവനന്തപുരം. 


( ഒപ്പ്) 
സാങ്കേതിക പരീക്ഷാ 

കൺട്രോളർ. 


252 


